Reg. No . രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


( 


GOVERNN 


4 
കേരള 


ള സർക്ക 


ഒാർ 


NMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


13th March 2012 
| 2012 മാർച്ച് 13 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


23rd Phalguna 1933 
1933 ഫാൽഗുനം 23. 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേലപരസ്യം 
നമ്പർ എൽ6 - 6039 / 2012. 

2012 ഫെബ്രുവരി 4. 
കൊട്ടാര ത ര താ ലൂ ക്കിൽ വെട്ടിക്ക വല വില്ലേ ജിൽ 
ബ്ലോക്ക് നമ്പർ 21- ൽ റീസർവെ 14 / 1- ൽപ്പെട്ട 6.00 ആർ തരിശ് 
സ്ഥലത്ത് നിന്നിരുന്ന ആഞ്ഞിലിമരം 5 - 9 - 2011 - ൽ ഉണ്ടായ 
മഴ യത്ത് പിഴുത് വീണിട്ടു ള്ള താ ണ് . ടി തടിക്ക് വനം 
വകുപ്പധികൃതർ - 37,396 മതിപ്പുവില നിശ്ചയിച്ചുതന്നിട്ടുണ്ട്. ടി 
മരം 2012-ാമാണ്ട് മാർച്ച് മാസം 22 -ാം തീയതി പകൽ 3 മണിക്ക് 
വെട്ടിക്കവല വില്ലേജാഫീസിൽവച്ച് കൊട്ടാരക്കര തഹശീൽദാർ 
പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. 

ടി ലേല ത്തിൽ പങ്കെടു ക്കുവാൻ ആഗ്രഹിക്കു ന്ന വർ 
നിശ്ചിത നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേ 
ണ്ടതാണ്. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളികേൾക്കു 
ന്നയാളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്ന 
തായിരിക്കും. ലേലം വിളി കേൾക്കുന്നയാൾ ലേലത്തുകയും 
നിയമാനുസൃത വിൽപ്പന നികുതിയും ലേല ഉദ്യോഗസ്ഥനെ 
അന്നേ ദിവസം ഏൽപ്പിച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം 


സ്ഥിരപ്പെടുത്തിഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ടിയാൾ സ്വന്തം 
ചെല വിൽ ടി മര ങ്ങൾ മുറിച്ച് നീക്കം ചെയ്യേണ്ട താ ണ് . 
ഏതെങ്കിലും കാരണത്താൽ മേൽ നിശ്ചയിച്ച തീയതിയിൽ 
വിജയകരമായി ലേലം നടത്തുവാൻ സാധിച്ചില്ലായെങ്കിൽ 
അനുയോജ്യമായ മറ്റൊരു ദിവസംപത്തനാപുരം തഹശീൽദാർക്ക് 
നിശ്ച യി ക്കാ വു ന്നതും ടി തീയ തി യിൽ പുനർ ലേലം 
നടത്താവുന്നതുമാണ്. ലേലം അംഗീകരിക്കുന്നതിനും നിരാകരി 
ക്കുന്നതിനും കൊല്ലം ജില്ലാ കളക്ടർക്ക് പൂർണ്ണ അധികാരം 
ഉണ്ടായിരിക്കും. സാധാരണ സർക്കാർ ലേലങ്ങൾക്കുള്ള എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 
കളക്ടറേറ്റ്, 

- ( ഒപ്പ്) 
കൊല്ലം. 

ജില്ലാ കളക്ടർ. 


തിരുത്തൽ പരസ്യം 


റഫ്. എം . 1- 60519 / 2006. 


2012 ഫെബ്രുവരി 14. 


6 - 9 - 2011 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 36 - ൽ 
( വാല്യം 56, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
ഷീറ്റിൽ സപ്ലി മെന്റ് പേജ് നമ്പർ 6 - ൽ വസ്തു ക്കളുടെ 
ന്യായവില സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച കൊല്ലം ജില്ലയിൽ 
കരുനാഗപ്പള്ളി താലൂക്കിൽ കരുനാഗപ്പള്ളി വില്ലേജിൽ ബ്ലോക്ക് 
10 - ൽ റീസർവേ 527 / 20 എന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് "527 / 2 
എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


(2 ) 
- 13- 12- 2011 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 49 - ൽ 
( വാല്യം 56, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
ഷീറ്റിൽ സപ്ലിമെന്റ് പേജ് നമ്പർ 3- ൽ ക്രമനമ്പർ 6 ആയി 
വസ്തുക്കളുടെ ന്യായ വില സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച 
കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ മുണ്ടയ്ക്കൽവില്ലേജിൽ 
ബ്ലോക്ക് "215 എന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ബ്ലോക്ക് "25 
എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


ജില്ലാ കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി കളക്ടർ 

( ജനറൽ). 
( ജില്ലാ കളക്ടർക്കുവേണ്ടി) 


